© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി ട 


തിരുവനന്തപുരം, 5th January 2021 
Vol. X Thiruvananthapuram, ചട No. 


1942 പൌഷാ 15 


iuesday 15th Pousha 1942 








PART III 
Fire Force Department 


ലേലം/ടെണ്ടര്‍ പരസ്യം 
നമ്പര്‍ സി-880/2020. 2020 ഡിസംബര്‍ 2. 


കേരള ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌ വകുപ്പിന്‌ ഉപയോഗയോഗ്യമല്ലാത്ത മാനന്തവാടി, വെള്ളിമാടുകുന്ന്‌ 
എന്നീ ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സ്റ്റേഷനുകളിലെ താഴെ കാണിക്കുന്ന വാഹനങ്ങള്‍ ഇപ്പോഴത്തെ സ്ഥിതിയിലും അവസ്ഥയിലും 


ആയതിന്റെ നേരെ കാണിച്ചിരിക്കുന്ന തീയതികളില്‍ സൂക്ഷിച്ചിരിക്കുന്ന നിലയത്തില്‍ വച്ച്‌ ലേലം/ടെണ്ടര്‍ വഴി വില്‍പ്പന 











നടത്തുന്നതാണ്‌. 
ക്രമ വാഹനത്തിന്റെ തരം, രജിസ്റ്റര്‍ നമ്പര്‍, നിരതദ്രവ്യം ലേല തീയതിയും ലേല സ്ഥലം 
നമ്പര്‍ മോഡല്‍, സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം z സമയവും 
(1) (2) (3) (4) (8) 
1 GHoomnNeiadn, KL.01 Z-6398, 2,000 28-1-2021, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ 
2002 മോഡല്‍ ടാറ്റാ, ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ 11 മണി സ്റ്റേഷന്‍, മാനന്തവാടി 


സ്റ്റേഷന്‍, മാനന്തവാടി 


2 വാട്ടര്‍ Gei0ol KL.O1 D.3224, sogo 1993 മോഡല്‍, 2,000 3-2-2021, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ 
ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സ്റ്റേഷന്‍, വെള്ളിമാടുകുന്ന്‌ 11 മണി സ്റ്റേഷന്‍, വെള്ളിമാടുകുന്ന്‌ 





Gaz. No. 1/2021/DTP (Fire Force). 


261 


2 KERALA GAZETTE [Parr IIT 





പരസ്യ ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ മേല്‍ കാണിച്ചു തീയതികളില്‍ ലേല സ്ഥലത്ത്‌ ഹാജരായി 


ലേലം തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പ്‌ നിരതദ്രവ്യം അടച്ച്‌ ടോക്കണ്‍ വാങ്ങേണ്ടതാണ്‌. 


മേല്‍ കാണിച്ച വാഹനം ടെണ്ടര്‍വഴി വാങ്ങാന്‍ ആഗ്രഹിക്കുന്നവരുടെ സീല്‍ചെയ്ത ടെണ്ടറുകള്‍ റീജിയണല്‍ ഫയര്‍ 
ഓഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌, ഗവ. ആര്‍ട്സ്‌ & സയന്‍സ്‌ കോളേജ്‌ പി. ഒ., കോഴിക്കോട്‌-6 018 എന്ന 
മേല്‍വിലാസത്തില്‍ ടി വാഹനത്തിന്റെ ലേല തീയതിയുടെ രണ്ട്‌ പ്രവൃത്തി ദിവസം മുമ്പ്‌ പകല്‍ 3 മണിയ്ക്കുകം ടി 
ഓഫീസില്‍ ലഭിച്ചിരിക്കേണ്ടതാണ്‌. വെള്ളക്കടലാസില്‍ തയ്യാറാക്കിയ ഭെണ്ടറിനോടൊപ്പം നിര്‍ദ്ദിഷ്ട തുകയ്ക്കുള്ള നിരതദ്രവ്യം 
(൪ 2,000) റീജിയണല്‍ ഫയര്‍ ഓഫീസര്‍, ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌, ഗവ. ആര്‍ട്സ്‌ &; സയന്‍സ്‌ കോളേജ്‌ പി. ഒ., 
കോഴിക്കോട്‌-ഗേ 018 എന്ന പേരില്‍ വാങ്ങിയ ഡിമാന്റ്‌ (്ധാഫ്റ്റ്‌ (ക്രോസ്‌ ചെയ്യാത്തത്‌) അടക്കം ചെയ്യേണ്ടതാണ്‌. ഡിമാന്റ്‌ (ഡ്രാഫ്റ്റ്‌ 
അടക്കം ചെയ്യാത്ത ടെണ്ടറുകള്‍ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. ടെണ്ടറുകള്‍ അടങ്ങിയ കവറിന്‌ മുകളില്‍ ഏത്‌ 
വാഹനത്തിന്‌ വേണ്ടിയാണോ ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നത്‌ (വാഹനത്തിന്റെ നമ്പര്‍) പ്രസ്തുത വാഹനം ലേലം കൊള്ളുന്നതിനുള്ള 
ടെണ്ടര്‍ എന്നും ടെണ്ടര്‍ സമര്‍പ്പിക്കുന്ന ആളുടെ പേരും വൃക്തമായി കവറിന്‌ മുകളില്‍ എഴുതിയിരിക്കണം. നിശ്ചിത 
സമയത്തിനുശേഷം ലഭിക്കുന്ന ടെണ്ടറുകള്‍ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ടെണ്ടറുകള്‍ സമര്‍പ്പിച്ചവര്‍ തങ്ങളുടെ 
ടെണ്ടറുകള്‍ സ്വീകരിക്കുന്നപക്ഷം പണം അടയ്ക്കേണ്ടതിലേക്കായി ലേല സമയത്ത്‌ ഹാജരായിരിക്കേണ്ടതാണ്‌. ടെണ്ടറുകള്‍ 


നല്‍കിയവര്‍ക്കും ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. എന്നാല്‍ അവര്‍ വീണ്ടും നിരതദ്രവ്യം അടയ്ക്കേണ്ടതില്ല. 


പരസ്യമായ ലേലംവിളി അവസാനിച്ചാല്‍ ടെണ്ടറുകള്‍ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ ഏതിലാണോ കൂടുതല്‍ 
തുക വിളിച്ചിരിക്കുന്നത്‌ /രേഖപ്പെടുത്തിയിരിക്കുന്നത്‌, ആ തുക വിളിച്ച (രേഖപ്പെടുത്തിയ വൃക്തിക്ക്‌ ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ 
സര്‍വ്വീസസ്‌ ഡയറക്ടര്‍ ജനറല്‍ അവര്‍കളുടെ സ്ഥിരീകരണത്തിന്‌ വിധേയമായി ലേലം താല്‍ക്കാലികമായി ഉറപ്പിക്കുന്നതും 
പ്രസ്തുത വൃക്തി ലേലം/ ടെണ്ടര്‍ കൊണ്ട തുകയുടെ പകുതി (നിരത്ശ്രവൃം ഉള്‍പ്പെടെ) അപ്പോള്‍തന്നെ ലേല സ്ഥലത്ത്‌ 
വെച്ച്‌ ഒടുക്കേണ്ടതുമാണ്‌. ലേലം സ്ഥിരപ്പെടുത്തിക്കൊണ്ടുള്ള ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌ ഡയറക്ടര്‍ ജനറല്‍ 
അവര്‍കളുടെ ഉത്തരവ്‌ ലഭിച്ചാല്‍ പ്രസ്തുത വൃക്തിയെ അറിയിക്കുന്നതും പ്രസ്തൂത വ്യക്തി 15 ദിവസത്തിനകം ലേല 
തുകയുടെ ബാക്കിയും മൂഴുവന്‍ ലേലത്തുകയ്ക്കുമുള്ള നിയമാനുസൃത നികുതിയും ഒടുക്കി സ്വന്തം ചെലവിലും 
ഉത്തരവാദിത്വത്തിലും വാഹനം നീക്കം ചെയ്യേണ്ടതുമാണ്‌. നിശ്ചിത ദിവസത്തിനകം വാഹനം നീക്കം ചെയ്തില്ലെങ്കില്‍ ആയതിന്‌ 
സംഭവിക്കുന്ന യാതൊരു കഷ്ടനഷ്ടങ്ങള്‍ക്കും ഫയര്‍ ആന്റ്‌ റെസ്ക്യൂ സര്‍വ്വീസസ്‌ വകുപ്പോ സര്‍ക്കാരോ ഉത്തരവാദിയാ 
യിരിക്കുന്നതല്ല. ലേലം/ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തുന്ന ആളിന്റെ ഒഴികെയുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടന്‍ 


മടക്കികൊടുക്കുന്നതുമാണ്‌. 


ഏതെങ്കിലും കാരണവശാല്‍ ലേലം/ടെണ്ടര്‍ സ്ഥിരപ്പെടുത്തി കിട്ടുന്ന ആള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുക 
യാണെങ്കില്‍ ടിയാന്‍ ഒടുക്കിയ തൂക സര്‍ക്കാരിലേക്ക്‌ മുതല്‍ കൂട്ടുന്നതും വാഹനം പുനര്‍ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനര്‍ 
ലേലത്തില്‍ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആയത്‌ മുന്‍ ലേലക്കാരനില്‍നിന്നും റവന്യൂ റിക്കവറി ചട്ടങ്ങള്‍ പ്രകാരം 
ഈടാക്കുന്നതാണ്‌. എന്നാല്‍ പുനര്‍ ലേലത്തില്‍ കുടൂതല്‍ തുക ലഭിക്കുകയാണെങ്കില്‍ അതില്‍ യാതൊരു അവകാശവും ആദ്യ 


ലേലക്കാരന്‌ ഉണ്ടായിരിക്കുന്നതുമല്ല. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവരും ടെണ്ടര്‍ സമര്‍പ്പിക്കുന്നവരും മേല്‍പ്പറഞ്ഞ നിബന്ധനകള്‍ അതേപടി പാലിക്കേണ്ടതാണ്‌. 
താല്‍പരുമുള്ള വര്‍ക്ക്‌ മേല്‍പ്പറഞ്ഞ വാഹനങ്ങള്‍ മാനന്തവാടി, വെള്ളിമാടുകുന്ന്‌ എന്നീ ഫയര്‍ & റെസ്ക്യൂ സ്റ്റേഷനുകളിലെ 


സ്റ്റേഷന്‍ ഓഫീസറുടെ അനുമതിയോടെ പ്രവൃത്തി ദിവസങ്ങളില്‍ ഓഫീസ്‌ സമയത്ത്‌ നേരിട്ട്‌ പരിശോധിക്കാവുന്നതാണ്‌. 


യാതൊരു കാരണവും കാണിക്കാതെ ലേലം/ ടെണ്ടര്‍ നടപടികള്‍ മാറ്റിവയ്ക്കുന്നതിനും റദ്ദ്‌ ചെയ്യുന്നതിനും ടെണ്ടറുകള്‍ 


അസ്ഥിരപ്പെടുത്തുന്നതിനും താഴെ ഒപ്പ്‌ വച്ചിരിക്കുന്ന ഓഫീസര്‍ക്ക്‌ പൂര്‍ണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്‌. 


റീജിയണല്‍ ഫയര്‍ ഓഫീസറുടെ കാര്യാലയം, (പ്പു 
ഫയര്‍ ആന്റ്‌ റെസ്‌ക്യൂ സര്‍വ്വീസസ്‌, റീജിയണല്‍ ഫയര്‍ ഓഫീസര്‍. 
കോഴിക്കോട്‌. 


262 


